896 


KERALA GAZETTE 


[PART IV 


നിയമ ( അക്കൗണ്ട്സ്) വകുപ്പ് 

ടെണ്ടർ തുകയുടെ നാലിലൊരുഭാഗം( നിരതദ്രവ്യം ഉൾപ്പെടെ) 
ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് 

ലേലസ്ഥലത്തു വെച്ച് അടയ്ക്കേണ്ടതും ബാക്കിതുക നികുതി 

ഉൾപ്പടെ 3 ദിവസത്തിനകം അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ട 
വാഹന പുനർ ലേലം/ ദർഘാസ് പരസ്യം 

തുമാണ്. ടെണ്ടർ നൽകുന്ന വ്യക്തി ലേലദിവസം ഹാജരാകു 
നമ്പർ 20576 / അക്കൗണ്ട്സ് -IV /2016 / നിയമം. 

ന്നി ല്ലെങ്കിൽ നിരതദവ്യം ഉൾപ്പടെ ടെണ്ടർ തുകയുടെ 
തിരുവനന്തപുരം, 2017 ജൂൺ 12 . നാലിലൊന്ന് ഡിമാന്റ് ഡാഫ്റ്റായി ടെൻഡറിനോടൊപ്പം 
- ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ്/ നിയമ വകുപ്പിലെ ചുവടെ 

അടക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം പ്രസ്തുത ടെണ്ടർ 
പരാമർശിച്ചിട്ടുള്ള വാഹനം 2017 ജൂലൈ മാസം 11 -ാം തീയതി 

പരിഗണിക്കുന്നതല്ല. ലേലം താൽക്കാലികമായി സ്ഥിരപ്പെട്ടു 
ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് 

കഴി ഞ്ഞാൽ ബന്ധ പ്പെട്ട വ്യക്തി ലേല നി ബ ന്ധ ന ക ൾ 
സെക്രട്ടറിയേറ്റിലെ ദർബാർ ഹാളിന് പുറകിലുള്ള സ്ഥലത്തു 

പാലിക്കാത്തപക്ഷം അയാളുടെ പേരിലുള്ള ലേലം അസ്ഥിര 
വെച്ച് പരസ്യമായി പുനർലേലം/ ടെൻഡർ വഴി വിൽക്കുവാൻ പ്പെടുത്തുന്നതും നിരതദ്രവ്യം സർക്കാരിലേക്ക്മുതൽകൂട്ടുന്നതും 
തീരുമാനിച്ചിരിക്കുന്നു . ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യം തൊട്ടടുത്ത ഏറ്റവും കൂടു തൽ തുക വിളിച്ച ആളിന്റെ 
മുള്ളവർ അന്നേദിവസം രാവിലെ 11.30 മണിക്ക് മുമ്പായി ടി പേർക്ക് ലേലം സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 
വാഹനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം നിയമ ( അക്കൗണ്ട്സ്) 

- വാഹന ത്തിന്റെ നമ്പരും മോഡലും - KL01AJ -3423 
വകു പ്പിൽ അടച്ച് രസീത് വാങ്ങേ ണ്ട താ ണ്. നിര തദവ്യം 

(Mitsubishi Lancer GLDLX Car, 2005 Model) 
അ ട യ് ക്കു ന്ന സമയത്ത് തിരിച്ച റി യൽ രേഖ ( ആ ധാർ, 
വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ്/ ഡവിംഗ് ലൈസൻസ് 

നിരതദ്രവ്യം ? 5, 000 
മുതലായവ ) കർശനമായും ഹാജരാക്കേണ്ടതാണ്. വാഹനം ടി വാഹനം പരിശോധിക്കുവാൻ താൽപര്യമുള്ളവർക്ക് 
ടെണ്ടർ വഴി വാങ്ങു വാ ൻ ആഗ്ര ഹി ക്കു ന്ന വർ മുൻകൂട്ടി പ്രവർത്തി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ 5 മണി 
സീൽചെയ്ത് ടെണ്ട റു കൾ നിയമ വകുപ്പ് സെക്രട്ടറി, വരെ അതിന് അവസരമുണ്ടായിരിക്കുന്നതാണ്. ലേല ദിവസം 
ഗവൺമെന്റ് സെക്രട്ട റി യേറ്റ്, തിരു വ ന ന്ത പുരം എന്ന പൊതു അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 
വിലാസത്തിൽ 2017 ജൂലൈ മാസം 10 -ാം തീയതി വൈകുന്നേരം 

ഉച്ചയ്ക്ക് 12 മണിക്ക്തന്നെ ലേല നടപടികൾ കൈകൊള്ളുന്ന 
3 മണിക്കകം ടി ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ്. അതിനു 

തായിരിക്കും. കാരണം കൂടാതെ ലേലം/ ടെണ്ടർ സ്ഥിരീകരിക്കുന്ന 
ശേഷം ലഭിക്കുന്ന ടെൻ ഡ റു കൾ പരി ഗ ണിക്കു ന്ന ത ല്ല . 

തിനും സ്ഥിരീകരിക്കാതിരിക്കുന്നതിനും ഉള്ള അവകാശം നിയമ 
ടെൻഡറുകൾ അയയ്ക്കുന്ന കവറിനുമുകളിൽ വാഹനം ലേലം 

വകുപ്പ് സെക്രട്ടറിയിൽ നിക്ഷിപ്തമാണ്. 
കൊള്ളുന്നതിനുള്ള ടെണ്ടർ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 
- ലേല ദിവസം ഉച്ചയ്ക്ക്കൃത്യം 12 മണിക്ക്തന്നെ ലേല 

ബിനു , പി. ആർ. 
നടപടികൾ ആരംഭിക്കുന്നതാണ്. ലേലംവിളി അവസാനിച്ചാലുടൻ 

ഡി. ഡി. ഒ. ഡെപ്യൂട്ടി സെക്രട്ടറി 
ടെണ്ടറുകൾ തുറക്കു ന്നതും ലേല ത്തിലോ ടെണ്ടറിലോ 

( അധികാരപ്പെടുത്തിയ 
ഏതിലാണോ കൂടുതൽ തുക കാണുന്നത് ആയത് താൽക്കാലി 

ഉദ്യോഗസ്ഥൻ), 
ക മായി ഉറപ്പിക്കുന്നതുമാ ണ് . പ്രസ്തുത വ്യക്തി ലേലം/ 

നിയമ വകുപ്പ് സെക്രട്ടറിക്കുവേണ്ടി. 


ഹോമിയോപ്പതി വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ആഫീസറുടെ നടപടിക്രമങ്ങൾ 


വിഷയം : - ഹോമിയോപ്പതി വകുപ്പ് ജീവനക്കാര്യം ഹെഡ് ക്ലാർക്കുമാരുടെ അന്തിമ സീനിയോരിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു 

- കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


പരാമർശം : - 11 -1-2016 - ലെ 223 / ഇഎ2/ 2016 / ഡി .എച്ച്. നമ്പർ ഉത്തരവ്. 


ഉത്തരവ് നമ്പർ 4586/ ഇഎ2/2017 / ഡി . എച്ച്. തീയതി 3 -6 -2017 . 


ഉപരി സൂചന പ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള ഹോമിയോപ്പതി വകുപ്പിലെ 31 - 12 - 2015 വരെയുള്ള ഹെഡ് ക്ലാർക്കുമാരുടെ 
അന്തിമ സീനിയോരിറ്റി ലിസ്റ്റിന് തുടർച്ചയായി 31 -12- 2016 വരെയുള്ള ഹെഡ് ക്ലാർക്ക്മാരുടെ അന്തിമ സീനിയോരിറ്റി ലിസ്റ്റ് 1958 - ലെ 
കെ . എസ്. ആന്റ് എസ്. എസ്. ആർ. ചട്ടങ്ങൾക്കും, നിയമങ്ങൾക്കും, മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി തയ്യാറാക്കി 
അനുബന്ധമായി ചേർത്ത് ബന്ധപ്പെട്ടവരുടെ അറിവിലേക്കായി ഇതോടൊപ്പം പ്രസിദ്ധപ്പെടുത്തുന്നു . 


വി . എ . ശകുന്തള, 
അഡ്മിനിസ്ട്രേറ്റീവ് ആഫീസർ 
( പൂർണ്ണ അധിക ചുമതല ). 


432 


4th JULY 2017) 


KERALA GAZETTE 


897 


Final Seniority List of Head Clerks in the Department of Homoeopathy as on 31 - 12 - 2016 


Name 


Sl. No. 


Date of 
Birth 


Oxualifications Community / 

Caste 


Promotion 

Order 
- No . & Date 


Date of 
Joining as 
Head Clerk 


Remarks 


54 


K . Santhosh Kumar 20-5-1970 


SSLC , A / c ( L ) Hindu/ Nair 


9754/EA2/2015/DH 24-5-2016 Promoted as Junior 
Dated 20 - 5 -2016 

Superintendent 


55 


Remani, L . 


18 -11-1967 


SSLC, A /c (L ) Hindu/Nair 


9754/EA2/2015/DH 26-5 -2016 
Dated 26 -5 - 2016 


Promoted as Junior 
Superintendent 


56 


P. P. Saithalavi 


30 -4- 1975 


Pree -degree, 
A / c (H ) 


Islam / 
Mappila 


9754/EA2/2015 /DH 11- 7-2016 
Dated 5 - 7 - 2016 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ എ3- 4172 / സി. ആർ. 


2017 ജൂ 


ൺ 12 . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 4172/ RA നമ്പരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് 


താലൂക്കിലെ കടു വ യിൽ മുസ്ലീം ജമാഅത്തിന് വേണ്ടി ടി താലൂക്കിലെ മണ മ്പൂർ വില്ലേജിൽ റീസർവ്വ 


നമ്പർ 311 / 10 - 1- ൽ പ്പെട്ട 4.05 ആർ. വസ്ത്രവുംആയതിൽ സ്ഥിതിചെയ്യുന്ന കോൺക്രീറ്റ് കെട്ടിടവും അതേ വില്ലേജിൽ മണമ്പൂർ 


ദേശത്ത് തോട്ടക്കാട് പി . ഒ . ലിജിൻ കോട്ടേജ് മേഗി മകൾ ലിമ എന്ന ആളിൽ നിന്നും വഖഫിനുവേണ്ടി വാങ്ങുന്നതിന് 


ബോർഡിന്റെ അനുമതി ആവശ്യപ്പെട്ട് കടുവയിൽ മുസ്ലീം ജമാഅത്ത് സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 


ടി വസ്തുക്കൾ കടുവയിൽ മുസ്ലീം ജമാഅത്തിന് വേണ്ടി വാങ്ങുന്നതിന് അനുവദിക്കുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും 


ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം 
ഡിവിഷണൽ വഖഫ് ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, ഡിവിഷണൽ ഓഫീസ്, ആർട്ട്ലി കംഫർട്ട്, നളന്ദ റോഡ്, 
പി. എം . ജി., വികാഭവൻ പി . ഒ., തിരുവനന്തപുരം- 695 033 എന്ന വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത 


സമയത്തിനുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പരിഗണിക്കുന്നതല്ലെന്നുള്ള വിവരം ബന്ധപ്പെട്ട എല്ലാവരേയും 


അറിയിക്കുന്നു. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 


ഡിവിഷണൽ ഓഫീസ്, 


ആർട്ട്ലി കംഫർട്ട്, നളന്ദ റോഡ്, 
പി . എം . ജി., വികാസഭവൻ പി. ഒ., 


( ഒപ്പ്) 


തിരുവനന്തപുരം- 695 033 . 


ഡിവിഷണൽ വഖഫ് ഓഫീസർ. 


Gaz . No. 27 /2017 /DTP ( Part IV ). 


433 


